Reg . No. XL TV /12 


Government of Kerala 

1978 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th September 1978 
Vol. XXII) Trivandran , Wednesday, 

5th Asvina 1900 


( No. 606 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം.ബി) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 9832- ലെജ് ( ബി ) 1178/ ലം . 

1978 സെപ്ററബർ 26, 
തിരുവനന്തപുരം, 

1900 (ആശ്വിനം 4 . 
കേരള സംസ്ഥാന നിയമസഭയുടെ താഴെ പറയുന്ന ആക്ററ് പൊതു 
ജനങ്ങളുടെ അറിവിനായി ഇതിനാൽ (പ്രസിദ്ധപ്പെടുത്തുന്നു . 

നിയമസ 
പാസാക്കിയ പ്രകാരമുളള ബില്ലിന് 1978 സെപ്ററംബർ 19 -ാം തീയതി 
ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം 


കെ . വിശ്വനാഥൻ നായർ , 
നിയമ വകുപ്പ് സെക്രട്ടറി. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRAT 

TRIVANDRUM , 1978. 
33/ 3639 / MC. 


"1978 ലെ 29 -ാം ആക്റ് 
കേരള, വനോൽപ്പന്നം ( വിൽപ്പനവില നിജപ്പെടുത്തൽ) 

ആക്ററ്, 1978 


ചില പ്രധാനപ്പെട്ട വനോൽപ്പന്നങ്ങളുടെ വിൽപ്പനവില നിജപ്പെടു 
ത്തുന്നതിലേക്കും അങ്ങനെയുളള വനോൽപ്പന്നംഅപ്രകാരം നിജപ്പെടുത്തിയ 
വിലയിലും കുറവായി വിൽക്കുന്നത് നിരോധിക്കുന്നതിലേക്കും അതിന് 
ആനുഷംഗികമോ സഹായകമാ ആയ സംഗതികൾക്കും വ്യവസ്ഥചെയ്യുന്ന 
ഒരു ആക്റ്. 

പീഠിക -സംസ്ഥാനത്തെ വനസമ്പത്ത് കഴിയുന്നിടത്തോളം പരമാവധി 
സംരക്ഷിക്കുന്നത് ആവശ്യമായിരിക്കുകയാലും; 

സംസ്ഥാനത്തെ വനങ്ങളുടെ ശരിയായ പുനരുദ്ധാരണവും സംരക്ഷ 
ണവും, വനോൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കുകളിൽ വിൽക്കുകയും അതിൽ 
നിന്ന് കിട്ടുന്നത് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയും 
ചെയ്യാത്തപക്ഷം, സാദ്ധ്യമല്ലാതായിരിക്കുകയാലും; 

വനത്തിന്റെ നിലനിൽപ്പുതന്നെ അതിന്റെ ശരിയായ പുനരുദ്ധാരണ 
ത്തെയും സംരക്ഷണത്തേയും ആശ്രയിച്ചിരിക്കുകയാലും; 

വനോൽപ്പന്നങ്ങൾ , പ്രത്യേകിച്ച് മുളയും യൂക്കാലിപ്ററസ ° പോലുളള 
പംനിത്തരത്തിനു കൊള്ളാത്ത മരങ്ങളും ഉൾപ്പെടെയുളള തടി, ന്യായരഹിത 
മായി കുറഞ്ഞ നിരക്കുകളിൽ വിററുകൊണ്ടിരിക്കുകയാലും ; 

ചില പ്രധാനപ്പെട്ട വനോൽപ്പന്നങ്ങളുടെ വിൽപ്പനവില നിജപ്പെടുത്തുന്ന 
തിലേക്കും അങ്ങനെയുളള ഉൽപ്പന്നങ്ങൾ അപ്രകാരം നിജപ്പെടുത്തിയ വില 
യിലും കുറവായി വിൽക്കുന്നത് നിരോധിക്കുന്നതിലേക്കും അതിനു ആനു 
ഷംഗികമോ അഥവാ സഹായകമോ ആയ മററു സംഗതികൾക്കും വ്യവസ്ഥ 
ചെയ്യുന്നത് വനങ്ങളുടെ പരിരക്ഷയ്ക്ക് ആവശ്യമായിരിക്കുകയാലും ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ ഇരുപത്താൻപതാം സംവൽസരത്തിൽ താഴെ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1 . ചുരുക്കപ്പേരും, വ്യാപ്തിയും, പ്രാരംഭവും:-(1) ഈ ആക്ടിന 
കേരള വനോൽപ്പന്നം (വിൽപ്പന വില നിജപ്പെടുത്തൽ) ആക° s , 1978, എന്ന 


ർ 


പറയാം, 


( 2) ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തിയുണ്ടായിരിക്കുന്ന 
താണ്. 

( 3 ) ഇത് ഉടനെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2 . നിർവചനങ്ങൾ.- ഈ ആക്ടിൽ, സന്ദർഭം മററുവിധം ആവശ്യപ്പെടാത്ത 


പക്ഷം - 


സംവിധാനം 


യ്യ 


( എ ) " കമ്മിററി ക്ക് 4 -ാം വകുപ്പിൻകീഴിൽ 
പ്പെട്ട വിദഗ°8 ° ധ കമ്മിററി എന്നർത്ഥമാകുന്നു ; 


വനം 


! 


( ബി) : വന ത്തിന് 1961 - ലെ കേരള വന . ആക്ട ( 1962- ലെ 
4)-ന്റെ അർത്ഥത്തിനകത്തുവരുന്ന ഏതെങ്കിലും റിസർവ് വന. എന്നർത്ഥ 
മാകുന്നതും അതിൽ 1971 - ലെ കേരള സ്വകാര്യവനങ്ങൾ ( നിക്ഷിപ്തമാക്കലും 
പതിച്ചുകൊടുക്കലും) ആക° s (1971 - ലെ 26) -ലെ 3 -ാം വകുപ്പിൻകീഴിൽ 
സർക്കാരിൽ നിക്ഷിപ്തമാക്കപ്പെട്ടിട്ടുളള ഏതെങ്കിലും ഉൾപ്പെടുന്ന 
തുമാകുന്നു ; 

( സി ) വനോൽപ്പന്ന ത്തിന്. മുളയും ഈറയും യൂക്കാലിപ്ററസും 
വെളളപൈനും (വട്ടേറിയറ്റ് ഇൻഡിക്ക ) കൽപൈൻ വർഗ്ഗങ്ങളും ( ഡിപ °റററോ 
കാർപ്പസ് സ്പീഷീസ്) പുന്നവർഗ്ഗങ്ങളും (ക്യാലോഫൈല്. സ്പീഷീസ 
ചന്ദനവേമ്പും( സെഡലാടൂ ണ ) പാലിയും പാലയ്ക്കും എലിപ്റ്റിക്കം) 
മട്ടിയും (എയ്ലാന്തസ് മലബാറിക്കം) ഇലവും ( ബൊംബോകസം മലബാറി 
ക്കം ) കമ്പിളിയും (ഇവോഡിയി റോക്സ്ബർഗ്യാന) 1 വെളളകിലും 
( ഡെസാക്സൈലം മലബാറിക്കം) കടമ്പും (അഡീനാ കോർഡിഫോളിയം) 
വെക്കാലിയും (ആനോഗീസസ് ലാററിഫോളിയാ) ബന്ദയും ( കിടിയ - കാലി 
സീന) ഉപ്പത്തിഅഥവാ വട്ടയും (മക്കരാങ്ക പെൽറേററം) പാലയും (അൽസ്റേറാ 
ണിയാസ്കൊളാരിസ്) താന്നിയും ( ടെർമിനേലിയബെലറിക്ക്) എന്നർത്ഥമാ 
കുന്നു ; 
." ( ഡി) " നിർണ്ണയിക്കപ്പെട്ട തിന് ഈ ആക്ടിൻകീഴിൽ 

ഉണ്ടാക്കുന്ന 
ചട്ടങ്ങൾവഴി നിർണ്ണയിക്കപ്പെട്ട് എന്നർത്ഥമാകുന്നു ; - 

( ഇ ) ഏതെങ്കിലും വനോൽപ്പന്നത്തെ പരാമർശിച്ച് വിൽപ്പനവില 
യ ലക്കം 3 -ാം വകുപ്പിന്റെകീഴിൽ സർക്കാർ ആ വനോൽപ്പന്നത്തിന് നിജപ്പെടുത്തിയ 
വില എന്നർത്ഥമാകുന്നു : 
(എഫ്) സംസ്ഥാന 

കേരള സംസ്ഥാനം എന്നർത്ഥ 
മാകുന്നു ; 

( ജി ) ഈ ആക്ററിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുളളതും എന്നാൽ നിർവചി 
ക്കപ്പെട്ടിട്ടില്ലാത്തതും 1961 - ലെ 

കേരള വനം ആക്ററിൽ ( 1962 - ലെ 4) 
നിർവചിക്കപ്പെട്ടിട്ടുളളതുമായ വാക്കുകൾക്കും പദപ്രയോഗങ്ങൾക്കും 
ആക്ററിൽ അവയ്ക്ക് യഥാക്രമം നല്കപ്പെട്ടിട്ടുളള അർത്ഥങ്ങൾ ഉണ്ടായി 
രിക്കുന്നതാണ്. 

വനോൽപ്പന്നത്തിന്റെ വിൽപ്പനവില സർക്കാർ വിജ്ഞാപനപ്പെടുത്തണ 
മെന്ന് - (1) സർക്കാർ , ഓരോ സാമ്പത്തിക വർഷവും അവസാനിക്കുന്നതിനു 
മുമ്പ്, ഗസററിൽ പ്രസിദ്ധപ്പെടുത്തുന്ന വിജ്ഞാപനം വഴി, തുടർന്നുവരുന്ന 
സാമ്പത്തിക വർഷത്തേക്ക് - ഏതൊരു പനോൽപ്പന്നത്തിൻറെയും വിൽപ്പനവില 
നിജപ്പെടുത്തേണ്ടതാണ്. 

( 2) : ( 1) -ാം ഉപവകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 
സർക്കാർ , ഈ ആക്ടിന്റെ പ്രാരംഭത്തിനുശേഷം ആകുന്നതവേഗം, ഗസററിൽ 
(പ്രസിദ്ധപ്പെടുത്തുന്ന വിജ്ഞാപനം വഴി, അങ്ങനെയുള്ള വിജ്ഞാപനം പ്രസി 
ദ്ധപ്പെടുത്തുന്ന തീയതിയിൽ ആരംഭിക്കുന്നതും 1979 മാർച്ച് . 31 -ാം 
ദിവസം അവസാനിക്കുന്നതുമായി കാലയളവിലേക്ക ഏതൊരു - വനോൽപ്പന്ന 
ത്തിൻറയും വിൽപ്പനവില് നിജപ്പെടുത്തേണ്ടതാണ്. 

( 3 ) ( 1) -ാം ഉപവകുപ്പിൻറയോ ( 2) -ാം ഉപവകുപ്പിന്റെയോ കീഴിൽ 
ഏതെങ്കിലും വനോൽപ്പന്നത്തിന്റെ വിൽപ്പനവില നിജപ്പെടുത്തുന്നതിനു മുൻപ്, 
സർക്കാർ, കമ്മിററിയുമായി ആലോചിക്കുകയും 

അതിൻറ് ശിപാർശകൾ 
പരിഗണിക്കുകയും ചെയ്യേണ്ടതാണ്. 


ആത്തിന 


ആ 


( 4) ഈ വകുപ്പിലെ മുൻപറഞ്ഞ വ്യവസ്ഥകളിൽ എന്തുതന്നെ അടങ്ങി 
യിരുന്നാലും, സർക്കാരിന്, അപകാരം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് അവർ 
തീരുമാനിക്കുന്നെങ്കിൽ, ഏതെങ്കിലും വനോൽപ്പന്നത്തിന്റെ വിൽപ്പനവില ഒരു 
സാമ്പത്തിക വർഷത്തിൽത്തന്നെ പുനർനിർണ്ണയം ചെയ്യാവുന്നതാണ് : 
എന്നാൽ ഈ ഉപവകുപ്പിൻകീഴിൽ 

വിൽപ്പത്തില പുനർനിർണ്ണയം 
ചെയ്യുന്നതിനു മുമ്പ്, സർക്കാർ, കമ്മിററിയോട് ആലോചിക്കുകയും അതിൻറ 
ശിപാർശകൾ പരിഗണിക്കുകയും ചെയ്യേണ്ടതാണ്. 
... വിദഗ്ദ° ധ കമ്മിറ്റിയുടെ സംവിധാനം.- (1 ) സ ർ ക്ക 2 ർ , 

ഈ 
ആക്ടിൻ ( പാരം ത്തിനുശേഷം, ആകുന്നതവേഗം, ഗസറ്റ് വിജ്ഞാപനം 
വഴി, ഓരോ പനോൽപ്പന്നത്തിൻറയും ഉചിതവും ന്യായവുമായ വിൽപ്പനവില 
സർക്കാരിലേക്ക് ശിപാർശ ചെയ്യുന്ന ആവശ്യത്തിലേക്ക് ഒരു വിദഗ്ദ്ധ 
കമ്മിററി സംവിധാനം ചെയ്യേണ്ടതാണ്. • 
( 2) 

കമ്മിററിയിൽ താഴെ പറയുന്ന അംഗങ്ങൾ അടങ്ങിയിരിക്കേണ്ടതാണ്, 
അതായത്: 
( എ ). കാർഷികോൽപ്പാദന കമ്മീഷണർ, എക്സ് ഒഫിഷ്യാ, അദ്ദേഹം. 

കമ്മിററിയുടെ ചെയർമാൻ ആയിരിക്കുന്നതാണ്; 
( ബി ) . ചീഫ് 

കൺസർവേററർ , ഓഫ ഫോറസ്ററ്സ്, എക്സ് 
ഒഫിഷ്യാ; 
( സി) ഗവൺമെൻറ് സെക്രട്ടറി, വ്യവസായ വകുപ്പ്", എക്സ്ഒഫിഷ്യാ, 
( ഡി) ഗവൺമെൻറ് സെക്രട്ടറി, ധനകാര്യവകുപ്പ്, എക്സ് ഒഫിഷ്യാ; 
( ഇ) സാറാററിസ്ററിക്സ്- ഡയറക്ടർ , എക്സ് ഒഫിഷ്യാ; 
(എഫ്) കരളാ വനം : ഗവേഷണ സ്ഥാപനത്തിൻറ ഡയറക്ടർ, 

എക്സ് ഒഫിഷ്യാ; 


( ജി) വനങ്ങളുടെ ചാർജ °ജുളള ഗവൺമെൻറ് ജോയിൻറ് സെക്രട്ടറി, 

എക്സ് ഒഫിഷ്യാ: അമ " ദേഹം കമ്മിററിയുടെ സെക്രട്ടറിയായി 

രിക്കുന്നതാണ്. 
( 3) കമ്മിററി , അതിന്റെ ശിപാർശകൾ നടത്തുമ്പോൾ , മററുളളവയുടെ 
കൂട്ടത്തിൽ താഴെപ്പറയുന്ന കാര്യങ്ങളും പരിഗണിക്കേണ്ടതാണ്, അതായത്: 

( എ ) വനോൽപ്പന്നങ്ങളുടെ കമ്പോളവിലയും; 

( ബി ) വനോൽപ്പന്നങ്ങളുടെവിൽപ്പനയ്ക്കു ശേഷം പുനരുദ്ധാരണ . 
ആവശ്യമുളള സംഗതികളിൽ, വനോൽപ്പന്നങ്ങളുടെ പുനരുദ്ധാരണത്തിനും 
സംരക്ഷണത്തിനുമുളള ചെലവും; 

( സി ) നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരമുളള - മററു സംഗതികളും. 

കമ്മിററി നിർണ്ണയിക്കപ്പെടാവുന്ന ( പകാരമുളള നടം തികമം 
അനുവർത്തിക്കേണ്ടതാണ്, 


6 , വരനാൽപ്പന്നങ്ങൾ വിൽപ്പനവിലയിൽ കുറവായ വിലയ്ക്കു വിൽക്കാൻ 
പാടില്ലെന്ന് - ( 1 ) 3 -ാം വകുപ്പിലെ 

( 2 ) -ാം "ഉപവകുപ്പിൻകീഴിലുളള 
വിൽ ഞാപനത്തിന്റെ പ്രസിദ്ധീകരണത്തീയതിക്കുശേഷം, യാതൊരു വനോൽ 
പ്പന്നവും ആ വനോൽപ്പന്നത്തിൻറ വിൽപ്പനവിലയിലും കുറവായ ഒരു 
വിലയ്ക്ക് സർക്കാരോ ഏതെങ്കിലും വന ഉദ്യോഗസ്ഥനോ വിൽക്കാൻ 
പാടുളളതല്ല : 

( 2) (1) -ാം ഉപവകുപ്പിനു വിരുദ° ഥായ ഏതെങ്കിലും .വനോൽപ്പന്ന 
അത്തിൻറ വിൽപ്പന നിഷ്ഫലവും അസാധുവുംആകുന്നതും ഒരു നിയമക്കോടതി 
യിൽ നടപ്പാക്കാൻ പാടില്ലാത്തതും ആകുന്നു . 


6 . ഒഴിവാക്കൽ -സർക്കാരിന്, പൊതുതാൽപര്യാർത്ഥം, ഗസററ് വിജ്ഞാ 
പനം വഴി 


1 . 


( എ ) കേന്ദ്ര സർക്കാരിൻറയോ, കേരള സർക്കാരിൻറയോ ഉടമയിലുളള 
ഏതെങ്കിലും കമ്പനിക്കോ; 

( ബി ) 1969 - ലെ കേരള സഹകരണ സംഘം ആക്ട്(1969 - ലെ 21) -ൻ 
കീഴിൽ രജിസ്ററർ ചെയ്തതോ രജിസ്ററർ ചെയ്തതായി കരുതപ്പെടുന്നതോ 
ആയ ഏതെങ്കിലും സഹകരണ സംഘത്തിന് പത്ത് ഘന മീറററിൽ കവിയാ 
തെയാ; 
ഉളള വനോൽപ്പന്നത്തിന്റെ വിൽപ്പനയെ, , വിജ്ഞാപനത്തിൽ വിനിർദ്ദേ 
ശിക്കാവുന്ന പ്രകാരമുളള ഉപാധികൾക്കും പരിമിതികൾക്കും വിധേയമായി 
6 -ാം വകുപ്പിലെ വ്യവസ്ഥകളിൽനിന്ന് ഒഴിവാക്കാവുന്നതാണ്. 

വിൽപ്പന വിലയുടെ പത്തുശതമാനം വനവികസനത്തിന് ഉപയോഗ 
പ്പെടുത്തണമെന്ന്.-- ഈ ആക്ടിൻ ( പാരം ത്തിനുശേഷം വനോൽപ്പന്നത്തിൻറ 
വിൽപ്പനവഴി ലഭിക്കുന്ന തുകയുടെ പത്തുശതമാനം, ഈ ആക്ടിൻകീഴിൽ 
ഉണ്ടാക്കുന്ന ചട്ടങ്ങൾക്കു വിധേയമായി, വനവികസനത്തിന് വേണ്ടി ഉപയോഗ 
പ്പെടുത്തുന്നതിലേക്ക് പ്രത്യേകം നീക്കിവയ്ക്കേണ്ടതാണ്. 

8 , ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം.- ( 1) സർക്കാരിന്, ഗസററ 
വിജ്ഞാപനം വഴി, ഈ ആക്ടിന്റെ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ കൊണ്ടു 
വരുന്ന ആവശ്യത്തിലേക്ക്, ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 

( 2) "(പ്രത്യേകിച്ചും, മുൻപറഞ്ഞ അധികാരങ്ങളുടെ സാമാന്യതയ്ക്ക 
e . ഗ . കൂടാതെയും, അങ്ങനെയുളള ചട്ടങ്ങളിൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ 
എല്ലാത്തിനുമോഅഥവാ ഏതിനെങ്കിലുമോവ്യവസ്ഥ ചെയ്യാവുന്നതാണ്, അതാ 
യത്: 

" ( എ ) നിർണ്ണയിക്കപ്പെടേണ്ടതിന് ഈ ആക്റുവഴി ( പ്രകടമായി 
ആവശ്യപ്പെടുന്നതോ അനുവദിക്കുന്നതോ ആയ എല്ലാ കാര്യങ്ങൾ ; 

( ബി ) നിർണ്ണയിക്കേണ്ടതോ നിർണ്ണയിക്കപ്പെടാവുന്നതോ ആയ മറേറ 
തെങ്കിലും കാര്യം. 

( 8 ) ഈ ആക്ററിൻ കീഴിൽ ഉണ്ടാക്കുന്ന ഏതൊരു ചട്ടവും, അതുണ്ടാ 
ക്കിയ ശേഷം ആകുന്നതവേഗം, നിയമസഭയുടെമുൻപാകെ, അതു സമ്മേളിച്ചി 
രിക്കുമ്പോൾ , ഒരു സമ്മേളനത്തിലോഅഥവാ തുടർച്ചയായ രണ്ടുസമ്മേളനങ്ങളിലോ 


അടങ്ങിയിരിക്കാവുന്ന ആകെ പതിന്നാലു ദിവസക്കാലത്തേക്ക് വയ്ക്കേണ്ടതും 
അത് അപ്രകാരം വച്ച സമ്മേളനമോ അഥവാ ഉടൻ തുടർന്നുവരുന്ന സമ്മള 
നമോ അവസാനിക്കുന്നതിനു മുൻപ് നിയമസം, ചട്ടത്തിൽ ഏതെങ്കിലും രൂപ 

ം വരുത്തുകയോ അഥവാ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ 
ചെയ്യുന്നെങ്കിൽ, ചട്ടത്തിന് അതിനുശേഷം അതതു സംഗതിപോലെ , അങ്ങനെ 
യുളള രൂപഭേദപ്പെടുത്തിയ രൂപത്തിൽമാത്രം പ്രാബല്യം ഉണ്ടായിരിക്കുകയോ 
അഥവാ പ്രാബല്യമില്ലാതിരിക്കുകയോ ചെയ്യുന്നതാണ്; 

1 എന്നിരുന്നാലും 
അങ്ങനെയുളള ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലോ 

അഥവാ ( പ്രാബല്യമില്ലാതാ 
ക്കലോ ആ ചട്ടത്തിൻ കീഴിൽ മുൻപു ചെയ്ത ഏതിൻറ് എങ്കിലും സാധു 
തയ്ക്ക് ഭംഗമാകാത്തവിധമായിരിക്കേണ്ടതാണ്. 


GOVERNMENT OF KERALA 


Law (Legislation - B ) Department 

NOTIFICATION 


No. 9832-Leg . (B1) /78/Law . 

Dated , Trivandrum , 26th September 1978 / 

4th Asvina, 1900. 
A translation in the English language of the Kerala Vanolppannam 
(Vilpanavila Nijappeduthal) Act, 1978 (Act 29 of 1978 ) is hereby published . 


By order of the Governor, 
K. VISWANATHAN NAIR , 

Law Secretary. 


ACT 29 OF 1978 
THE KERALA FOREST PRODUCE (FIXATION OF SELLING 

PRICE ) ACT, 1978 


AN 


ACT 


Oto provide for the fixation of the selling price of certain important forest produce, for 

the prohibition of the sale of such forest produce at less than the price so fixed 
and formatters incidental or ancillary thereto . 

Preamble.- WHEREAS it is necessary to safeguard the forest wealth of 
the State to the maximum extent possible ; 

AND WHEREAS the proper regeneration and maintenance of the forests 
in the State is not possible unless the forest produce is sold at reasonable rates 
and the proceeds thereof are utilised for such purposes ; 

AND WHEREAS the very existence of the forest depends on the proper 
regeneration and maintenance thereof; 


8 


AND WHEREAS forest produce particularly timber including bamboo 
and softwood like eucalyptus is being sold at unreasonably low rates ; 

AND WHEREAS it is necessary for the conservation of the forests to 
provide for the fixation of the selling price of certain important forest produce, 
for the prohibition of the sale of such produce at less than the price so fixed 
and for matters incidental or ancillary thereto ; 


BE it enacted in the Twenty -ninth Year of the Republic of India as 
follows: 

1. Short title, extent and commencement.- (1) This Actmay be called the 
Kerala Forest Produce (Fixation of Selling Price) Act, 1978. 

(2) It extends to the whole of the State of Kerala . 

(3) It shall come into force at once. 
2. Definitions.- In this Act, unless the context otherwise requires,-- 
(a ) " committee " means the expert committee constituted under 

section 4 ; 
(b ) " forest” means any reserved forest within the meaning of the 

Kerala Forest Act , 1961 ( 4 of 1962 ) and includes any forest vested 
in the Government under section 3 of the Kerala Private Forests 
(Vesting and Assignment) Act, 1971 (26 of 1971) ; 


( c ) " forest produce" means bamboos, reeds, eucalyptus, vateria 

indica (vellapine), dipterocarpus species (kalpine), calophyllum 
species (punna), cedrelatoona (chandana vembu ), palaquim 
elipticum (pali ), ailanthus malabaricum (matty), bombax mala 
baricum (elavu ) evodia roxburghiana (kambli), dysoxylum mala 
baricum (vellakil ) adina cordifolia (kadambu ); anogeissus : 
latifolia (vekkalee ), kydia calycina (banda) macaranga peltata 
(uppathy or vatta ); alstonia scholaris (pala ) and terminalia 

bellerica (thanni) ; 
(d ) " prescribed " means prescribed by rules made under this Act; 
(e) " selling price with reference to any forest produce; means the 

price of that forest produce fixed by the Government under 
section 3 ; 


“ State" means the State of Kerala ; 


(8 ) words and expressions used but not defined in this Act and 

defined in the Kerala Forest Act, 1961 (4 of 1962), shall have 
the meanings respectively assigned to them in that Act. 


9 


3. Government to notify selling price of forest produce.- (1) The Government 
shall , before the end of each financial year, by notification published in the 
Gazette, fix the selling price of every forest produce for the following financial 
year . 

(2 ) Notwithstanding anything contained in sub-section ( 1), the Govern 
ment shall, as soon asmay be after the commencement of this Act, by notifi 
cation published in the Gazette, fix the selling price of every forest produce 
for the period commencing on the date of publication of such notification 
and ending with the 31st day ofMarch , 1979 . 

(3 ) Before fixing the selling price any forest produce under sub 
section (1) or sub-section (2), the Government shall consult the committee 
and consider its recommendations. 

(4 ) Notwithstanding anything contained in the foregoing provisions 
of this section , the Government may, if they decide that it is necessary so to 
do , refix the selling price of any forest produce during the course of a 
financial year : 

Provided that before refixing the selling price under this sub-section , 
the Government shall cosult the Committee and consider its recommenda 


tions. 


4. Constitution of expert Committee.-- (1) The Government shall as soon as 
may be after the commencement of this Act, by notification in the Gazette , 
constitute an expert committee for the purpose of recommending to the Govern 
ment a fair and reasonable selling price for each forest produce . 

( 2) The Committee shall consist of the following members, namely : 
(a ) the Agricultural Production Commissioner, ex-officio; who shall 

be the Chairman of the Committee ; 
(b ) the Chief Conservator of Forests , ex-officio ; 
(c) the Secretary to Government, Industries Department, ex-officio ; 
(d) the Secretary to Government, Finance Department, ex-officio ; 
(e) the Director of Statistics, ex -officio ; 
(f) the Director , Kerala Forest Research Institute , ex -officio; 
(g ) the Joint Secretary to Government in charge of Forests, ex-officio, 

who shall be the Secretary of the Committee . 
(3) The Gommittee shall , in making its recommendations, have regard 
inter alia to the following matters, namely : 

(a ) the market price of the forest produce ; 
(b ) the cost of regenerating and maintaining the forest produce in 

where regeneration is necessary after selling the forest 
produce ; and 

(c) such other matters asmay be prescribed . 
33/ 3639 /MC 


cases 


10 


(4) The Committee shall-follow such procedure as may be prescribed. 
5. Forest produce to be sold at price not less than the selling price.-- (1) After 
the date of the publication of the notification under sub -section (2 ) of section 3, 
no forest produce shall be sold by the Government or any forest officer at a 
price which is less than the selling price of that forest produce. 

(2 ) The sale of any forest produce in contravention of sub-section (1) 
shall be null and void and shall not be enforceable in a court of law . 

6. Exemption. The Governmentmay, in the public interest, by notification 
in the Gazette, exempt the sale of any forest produce 
(a ) to any company owned by the Central Governmentor the Govern 

ment of Kerala ; 
(b ) not exceeding ten cubic meters, to any co -operative society 

registered or deemed to be, registered under the Kerala 

Co-operative Societies Act, 1969 (21 of 1969), 
from the provisions of section 5, subject to such conditions and restrictions 
as may be specified in the notification . 

7. Ten per cent of selling price to be utilised for forest development. - Ten 
per cent of the amount obtained by the sale of forest produce after the 
commencement of this Act shall, subject to such rules asmay be made under 
this Act, be set apart for being utilised for the development of forests . 

8. Power to make rules.- ( 1) TheGovernmentmay, by,notification in the 
Gazette , make rules for the purpose of carrying into effect the provisions of 
this Act . 

(2 ) In particular, and without prejudice to the generality of the fore 
going power , such rules may provide for all or any of the following matters, 
namely : 
( a ) all matters expressly required or allowed by this Act to be 

prescribed ; 
(b ) any other matter which has to be, or may be, prescribed . 

(3) Every rule made under this Act shall be laid as soon as may be 
after it is made before the Legislative Assembly while it is in session for a total 
period of fourteen dayswhich may be comprised in one session or in two succes 
-sive sessions, and, if before the expiry of the session in which it is so laid or the 
session immediately following, the Legislative Assembly makes any 
modification in the rule or decides that the rule should not be made, the rule 
shall thereafter have effect only in such modified form or be of no effect, as the 
case may be; so however that any such modification or annulment shall be 
without prejudice to the validity of anything previously done under the rule. 


Reg . No. KL /TV / 12 


Government of Kerala 

1978 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th September 1978 
Vol. XXm Trivandram , Wednesday, 

5th Asvina 1900 


[No. 608 


GOVERNMENT OF KERALA 


Pablic Works & Electricity (D ) Department 

NOTIFICATION 
No. 39755/D1/78 /PW . 

Dated , Trivandrum , 12th September , 1978. 
Whereas in exercise of the powers conferred by caluse (1) of Article 258 
of the constitution , the president has in Notification No. 2 /4 /63 -Judicial II 
" dated 31-5-1963 entrusted the Government of Kerala with their consent the 
functions of the Central Government under the Kerala Land Acquisition Act, 
1961, (Act 21 of 1962) in relation to the acquisition of land for the purpose 
of the Union in the Kerala State; 

And whereas it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
Public purpose to wit for the formation of NH . 47 notice to that effect is 
hereby given to all whom it may concern in accordance with the provisions of 
Section 3 (1) of the said Act. 

Under sub section (4 ) of Section 19 of the said Act the Government 
direct that in view of the urgency of the case the provisions of section 5 of the 
Act shall not apply to this case . 

ഇൻഡ്യൻ ഭരണഘടനയുടെ 258–5 . wolzloes 1-5. 2010 10 13 ° 
Bromuomulanym mowld00 . Doiccoljº gondowjad ( mulowodou 1963 
2005m . 31-3 . തീയതിയിലെ നമ്പർ 

2 / 4 /63ejo logijos 2 cmos? 
ഫിക്കേഷൻ പ്രകാരം കേരളാ ഗവൺമെൻറിനെ അവരുടെ സമ്മതത്തോടുകൂടി 

38 / 3641 /Ma. 


1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 

21 -ാം ആക്ററ്) 
പ്രകാരം കേരള സംസ്ഥാനത്തിൽ കേന്ദ്രഗവൺമെൻറ് ആവശ്യത്തിലേയ്ക്ക 
എടുക്കുവാനുദ° ദേശിക്കുന്ന ഭൂമിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രഗവൺ 
മെന്റിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്നതിനാലും, 

താഴെ പട്ടികയിൽ വിവരിക്കുന്ന ഭൂമി ഒരു പൊതുകാര്യത്തിന് അതാ 
യത് നാഷണൽ ഹൈവേ 47- ൽ കുമ്പളം അരൂർ പാലത്തിന് അപാച്ച് 
റോഡ് പണിയുന്നതിന് ആവശ്യമാകാനിടയുണ്ടെന്ന് കേരളാ ഗവൺമെൻറിന 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും അപകാരം ആവശ്യപ്പെടുന്നു എന്ന 
അറിയിപ്പ് ടി ആക്ററിലെ 3 ( 1) എന്ന വകുപ്പിലെ വ്യവസ്ഥകൾ അനുസ 
രിച്ച് അതു സംബന്ധിച്ച് എല്ലാപേർക്കും നൽകിയിരിക്കുന്നു . 

ടി ആക്ററ് 19 -ാം വകുപ്പ് നാലാം ഉപവകുപ്പ് പ്രകാരം ഈ സംഗ 
തിയുടെ അടിയന്തിരാവസ്ഥ പരിഗണിച്ച് ഇതിൽ ടി ആക്ററ് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ ബാധകമല്ലെന്ന് ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്നു . 

SCHEDULE 
Taluk : Shertallai District; Alleppey 

Village: Aroor 
( The extent given is approximate ) 
Survey No. 

Description 

Extent 


(part) 


Dry 


13 


2 


419/4 
41914A2 
419/12 
419/13 
419 /14 


1-14 
0-84 
0-38 
1-31. 
0-45 


33 


3 


13 


2 


Total 


4-12 


By order of the Governor, 
P. V. RAMACHANDRAN NAIR , 
Joint Secretary to Government. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESA. 

TRIVANDRUM, 1978, 


Ro . Na Vix 


Government of Kerala 

1978 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th September 1973 
Vol. XXIII ] Trivandru.n , Wednesday , 

5th Asvina 1900 


[ N , 609 


GOVERNMENT OF KER . ILA 


General Education ( J) Departmut 

NOTIFICATIONS 
G.O. (P ) 130 /78 /G . Edn . 

Dated, Trivandrum , 23rd September, 1978 . 


S.R.O.No. 904 /78. - In exercise of the powers conferred by section 35 
of the Kerala Education Act 1958 (6 of 1959) the Government of Kerala hereby 
make the following further amendments to the Kerala Education Rules 1959, 
namely 

AMENDMENT 

( 12/78) 
1. Short title and commencement.— (1 ) These Rules may be called the Kerala 
Education (Amendment) Rules, 1978 . 

( 2) These Rules shall come into force at once . 

2 . In the Kerala Education Rules, 1959, in Chapter XXIII, after rule 
15 A , the following rule shall be added namely : 

" 16. Notwithstanding anything contained in these rules, any Officer 
authorised by the Government in this behalf shall, for the purpose of checking 
the staff fixation proceedings made by the Educational Officers, enter any 
school, or any office under the Education Department, call for the relevant 


33 /3642 /MC 


2 


records and make enquiries to find out whether any irregularity has been 
committed in staff fixation . In the course of the said enquiry the authorised 
Officer can inspect schools, verify the strength of pupils, check the area of 
class-rooms, call for records from Headmasters, Managers and Educational 
Officers and do such other acts as may be deemed necessary . As soon as the 
enquiry is over the authorised officer shall send a detailed report thereon 
to the Director of Public Instruction for appropriate action in the matter " . 

Explanatory Note 
(This does not form part of the notification , but is intended to indicate 
its general purport). 

As per G.O. (MS) 72 /78 /G . Edn. dated 13-6-1978 Government have 
constituted a Supercheck Cell for detection and prevention of irregularities in 
staff fixation. In the said G.O. it has been stated that Government feel that 
there must be an agency for Superchecking the departmental staff fixation 
proceedings through surprise inspections or on the basis of information received 
at random 

for detection of irregularities. 
This amendment is intended to give statutory powers to the Officers 
authorised by Government, in this regard to conduct the Supercheck effectively . 

II 


S.R.O. No. 905 /78. - Under rule 16 of Chapter XXIII of the Kerala 
Education Rules, 1959, the Government of Kerala hereby authorise the 
Deputy Secretary to Government, Supercheck Cell constituted as per 
G.O. (MS) 72 /78 /G.Edn . dated 13th June 1978 to exercise the powers under 
the said Rule: 

Explanatory Note 
( This does not form part of the notification but is intended to indicate 
its general purport) 

As per rule 16 of Chapter XXIII of Kerala Education Rule introduced 
by notification under G.O. (P ) 130/78 /G.Edn. dated 23-9-1978 any 
officer authorised by Government shall for the purpose of checking the staff 
fixation proceedings made by General Education Officers enter any school or 
any Educational Office under the Education Department and do all other 
acts specified in the said rule . Government have decided that the Deputy 
Secretary to Government, Supercheck Cell be authorised to exercise the 
powers under the said rule. This notification is intended to implement the 
above decision. 


By order of the Governor, 

P. S. RAMAN PILLAI, 
Joint Secretary to Government 


NIME AND PUBLISHED BY THE S.G.P. AT THE GOVERNMUNT PRESS, 

TRIVANDRUM , 1978 


Reg . No. KL /TV /12 


Government of Kerala 

1978 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th September 1978 
Vol. XXIII Trivandrum , Wednesday, + 

- [No . 610 
5th Asvina 1900 


SECRETARIAT OF THE KERALA LEGISLATURE 

NOTIFICATION 
No. 7280/LA1/78. 

Dated , Trivandrum , 27th September 1978 . 
Shri E. John Jacob , an elected member of the Kerala Legislative 
Assembly from Thiruvalla Assembly constituency expired on September 26 , . 
1978 . 
കേരള നിയമസഭയിലേക്ക 

fm 1020 Brnoopyl.mlcWgAmºnel 
00100 mlm2. M 1:06 byros20967 $ mocnow 1609. 2. ceomd Croom " 1978 
On 00026-5. 000 ? 100. Innle/ 107903m . 


Dr. R. PRASANNAN , 

Secretary, 
Kerala Legislative Assembly. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1978 . 
33/3643/MC 


Qevement of Kerala 

1973 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th September 1978 
Vol. XXIII) Trivandrum , Wednesday , 

5th Asvina 1900 


[No. 611 


SECRETARIAT OF THE KERALA LEGISLATURE 


NOTIFICATION 


Yo.7281 /LA1/ 78. 

Dated , Trivandrum , 27th September 1978. 
Shri Pattiam Gopalan , an elected member of the Kerala Legislative 
A sembly from " Tellicherry Assembly constituency expired on September 27, 
1978 . 


കേരള നിയമസഭയിലേക്ക് “ തലശ്ശേരി അസംബ്ലി നിയോജകമണ്ഡല 
അതി ൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായ ശ്രീ . പാട്യം ഗോപാലൻ 1978 
സെപ്ററംബർ 27 -ാം തീയതി ചരമം പ്രാപിച്ചിരിക്കുന്നു. 


DR. R. PRASANNAN , 

Secretary, 
Kerala Legislative Assembly. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1978. 
3644/MC. 


Reg . No. KLTV / 12 


Government ofKerala 

1978 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXIII , Trivandrum , Wednesday , 


27th September 1978 

(No. 607 
5th Asvina 1900 


GOVERNMENT OF KERALA 
General Administration (Political- A ) Department 

NOTIFICATION 
No. 108907/Pol. A2/ 78 /GAD. Dated, Trivandrum , 27th September 1978. 

In supersession of Notification No. 108907/ Pol. A2/78 /GAD dated 
1-9-1978 published in the Gazette Extraordinary No. 570 dated 1-9-1978, 
the Governor has been pleased to order that, as from 16-9-1978 , Shri 
K. M.Mani, Minister for Home will be in charge of the portfolios held by 
Shri E. John Jacob , Minister for Food and Civil Supplies, until alternative 
arrangements are made. 


G. BHASKARAN NAIR, 

Chief Scoretary. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1978. 


33/ 3640/MC. 


